PART IV 
Private Advertisements and Miscellaneous 

Notifications 


N 


. 


- . 


സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ പബ്. 2/ 7612 / 09/ ഡി .എസ്.എൽ. 


2009 ആഗസ്റ്റ് 23. 


- കേരള സംസ്ഥാന ഭാഗ്യ ക്കുറി വകുപ്പ് നട ത്തുന്ന 
നറുക്കെടുപ്പിൽ ഉപയോഗിക്കേണ്ട ഡ്രമ്മുകൾ സ്റ്റെയിൻലെസ് 
സ്റ്റീലിൽ സ്റ്റാൻഡുകൾ സഹിതം നിലവിലുള്ള മാതൃകയിൽ 
(14 എണ്ണം) നിർമ്മിച്ച് നൽകുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസിന്റെ വില - രൂപ 400 + വാറ്റ് (12.5 %). 


നിരതദ്രവ്യം 


- രൂപ 5,000 . 


ദർഘാസ് ലഭിക്കേണ്ട തീയതിയും സമയവും 25 -9 -2009 , 
3 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 25 - 9- 2009, 
3 മണി. 


വിലാസം ഡയറക്ടർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്, 
വികാസ് ഭവൻ, തിരുവനന്തപുരം- 33. 


- ഡമ്മിന്റെ മാതൃക ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ നിന്നും 
കാണാവുന്നതാണ്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ ഭാഗ്യക്കുറി വകുപ്പിന്റെ ആസ്ഥാന 
ഓഫീസിലെ പരസ്യ വിഭാ ഗ ത്തിൽ നിന്ന് നേരിട്ടോ, 
0471 - 2305193 എന്ന നമ്പ രി ലോ , വകു പ്പിന്റെ 
www .keralalotteries.com . nam omioon 9108 miem• 
അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പുകൾക്ക് ഉപയോഗി 
ക്കേണ്ട ഡ മ്മു കൾ സാൻ ഡു കൾ സഹിതം 
സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നില വിലെ മാത്യക യിൽ 
വകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ പെയിന്റ് ചെയ്ത് 
ആകെ 14 എണ്ണം നിർമ്മിച്ച് നൽകേണ്ടതാണ്. 


കരാർ അംഗീകരിച്ചതിനുശേഷം വകുപ്പ് നിശ്ചയിക്കുന്ന 
കാലയളവിൽ ഡമ്മുകൾ നിർമ്മിച്ച് നൽകേണ്ടതാണ്. 
ആദ്യം നിർമ്മിക്കുന്ന ഡം വകു പ്പിനെ കാണിച്ച് 
ബോദ്ധ്യ പ്പെടുത്തിയതിനു ശേഷം ബാക്കിയുള്ളവ 
നിർമ്മിക്കേണ്ടതാണ്. 


3 . 


സ്റ്റയിൻലസ് സ്റ്റീലോ, മറ്റു ത ര ത്തി ലോ 
ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ 
മുൻപരിചയമുള്ള സ്ഥാപനങ്ങൾ അപേക്ഷിക്കുന്നത് 
അഭികാമ്യമായിരിക്കും. 


4 . 


- ദർഘാസ് സമർപ്പിക്കു മ്പോൾ നിയമാനുസൃതമായ 
നിര തദവ്യം ഡയറക്ടർ , സംസ്ഥാന ഭാഗ്യക്കുറി 
വകുപ്പ്, തിരു വ ന ന്ത പുരം പേർക്ക് ഡിമാന്റ് 
ഡാഫ്റ്റായി നൽകേണ്ടതാണ്. 


- 5 . 


ദർഘാസുകൾ അടക്കം ചെയ്ത് കവറിന് മുകളിൽ 
ഡമ്മു കൾ നിർമ്മി ക്കു ന്ന തി നു വേണ്ടി എന്ന് 
രേഖ പ്പെ ടു ത്തേ ണ്ട തും , ഡ യ റ ക് ടർ , സംസ്ഥാന 
ഭാഗ്യക്കുറി ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ പി. ഒ., 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
തുമാണ്. 


വികാസ് ഭവൻ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ 

(ഇൻ ചാർജ്ജ്). 


